0 


Regn. No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2018- 20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


( 


GOVERNN 


കര 


രള സർക് 


പ 


വ 
ക്കാർ 


NMENT OF 


KERALA 


2 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2019 ഡിസംബർ 10 
10th December 2019 

1195 വ്യശ്ചികം 24 
24th Vrischikam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 അഗഹായനം 19 
19th Agrahayana 1941 


PART III 
Commissionerate of Land Revenue 


10th Dec. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


11071 


Perinthalmanna Taluk 


പരസ്യം 


മേൽപ്പറഞ്ഞവരാണ്പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
തിരൂരങ്ങാടി. 


- (ഒപ്പ്) 
തഹശീൽദാർ. 


നമ്പർ സി5 -11289 /2019 . 

2019 സെപ്റ്റംബർ 27. 
പെരിന്തൽമണ്ണ താലൂക്കിൽ കൂട്ടിലങ്ങാടി വില്ലേജിൽ 
വെണ്ണ ക്കോട്ടിൽ വീട്ടിൽ താമസക്കാരൻ ആയിരു ന്നതും 
13 - 9 - 2018 - ന് അന്ത രി ച്ച തു മാ യ അബ് ദു ന്നാ സർ, വി . 
s/ o കു ഞ്ഞ ഹ മ്മദ് എന്ന യാളുടെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനുവേണ്ടി ടിയാന്റെ ഭാര്യ ഫാത്തിമത്ത് തസ്തി, എ . 
എന്ന വർ സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ അ ന്വേ ഷണം 
നടത്തിയ തിൽ നിന്നും താഴെ പറയുന്നവർ മാത്രമാണ് 
അവകാശികളെന്ന് തെളിഞ്ഞിരിക്കുന്നു. 
പേര് 

മരണപ്പെട്ടയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 കുഞ്ഞഹമ്മദ് വെണ്ണക്കോട്ടിൽ പിതാവ് 

- 79 
2 സുലൈഖ ആലുങ്ങൽ മാതാവ് 
3 ഫാത്തിമത്ത് തസ്തി, എ . ഭാര്യ 
4 അഫ്ലഹ് , വി. 

മകൻ 


Ponnani Taluk 


കമ 


പരസ്യം 


നമ്പർ ഡി1- 5855 / 2019 . 


2019 ഒക്ടോബർ 5. 


പൊന്നാനി താലൂക്കിൽ ഈഴുവത്തിരുത്തി വില്ലേജിൽ 
അരവിന്ദാക്ഷൻ, ജി . s/o ഗോവിന്ദ് മേനോൻ, അരവിന്ദ മന്ദിരം, 
തെയ്യങ്ങാട്, പി. ഒ. പൊന്നാനി എന്നയാൾ മരിച്ചുപോയെന്നും 
പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും 
കാണിച്ച് പരേതന്റെ ഭാര്യ രമാ ദേ വി , പി . സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ഈഴുവത്തിരുത്തി വില്ലേജാഫീസർ മുഖേന 
അ ന്വേ ഷണം നട ത്തി യ തിൽ അ ര വി ന്ദാ ക്ഷ ൻ , ജി . 
s/ o ഗോവിന്ദ് മേനോൻ, അരവിന്ദ മന്ദിരം, തെയ്യ ങ്ങാട്, 
പി . ഒ . പൊന്നാനി എന്നയാൾ 14 - 7 - 2019 -ാം തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്ന 4 ( നാല്) പേർ മാത്രമാണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


മുകളിൽ കാണിച്ചിരിക്കുന്നവരെമാത്രം അവകാശികളായി 
കാണിച്ചു കൊണ്ട് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
(പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നകം പരിന്തൽമണ്ണ 
തഹശീൽദാർ മുമ്പാകെ വേണ്ട തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . തെളി വ ര ഹി തമോ തപാൽ 
മാർഗ്ഗ മോ ആയിട്ടുള്ള പരാതികളൊന്നും യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


കമ 


പരേതനുമായുള്ള വയസ് 


അവകാശികളുടെ 

- പേര് 


നമ്പർ സി5 - 11290 / 2019. 

2019 സെപ്റ്റംബർ 27. 
-- പെരിന്തൽമണ്ണ താലൂക്കിൽ കൂട്ടിലങ്ങാടി വില്ലേജിൽ 
കു ന്നത്ത് പള്ളി യാ ലിൽ വീട്ടിൽ താമസക്കാരൻ 
ആയിരുന്നതും 24 - 6 - 2018 - ന് അന്തരിച്ചതുമായ ഗുൽസർഖാൻ 
കുന്ന ത്ത് പ ള്ളി യാ ലിൽ എന്ന യാളുടെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനുവേണ്ടി ടിയാന്റെ മകൾ ആബിദ , കെ . പി. 
എന്ന വർ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ അന്വേഷണം 
നടത്തിയ തിൽനിന്നും താഴെ പറയുന്നവർ മാത്രമാണ് 
അവകാശികളെന്ന് തെളിഞ്ഞിരിക്കുന്നു . 


നമ്പർ 


ബന്ധം 


1 


പി. രമാദേവി 


ഭാര്യ 


പി. സുമ 


മകൾ 


- പേര് 


ക്രമ 
നമ്പർ 


മരണപ്പെട്ടയാളുമായുള്ള വയസ് 

ബന്ധം 


മകൻ 


- പി . സുനിൽ 
4 പി . സിന്ധു 


മകൾ 


മകൾ 


നൂർജഹാൻ 
ആബിദ, കെ . പി . 
നിസാമുദ്ദീൻ 
സുബൈദ 
അബ്സ ത്ത്, പി. ടി. 


മകൻ 


മകൾ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അനന്തരാവകാശ സാക്ഷ്യപത്രം അനുവദിക്കു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പര സ്യ പ്പെ ടുത്തി 30 ദി വ സ ങ്ങ ൾക്കു ള്ളിൽ 
രേഖാമൂലം പൊന്നാനി തഹശീൽദാർ മുൻപാകെ നേരിൽ 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മുകളിൽ കാണിച്ചിരിക്കുന്നവരെമാത്രം അവകാശികളായി 
കാണിച്ചു കൊണ്ട് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നകം പെരിന്തൽമണ്ണ 
തഹശീൽദാർ മുമ്പാകെ വേണ്ട തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . തെളി വ ര ഹി തമോ തപാൽ 
മാർഗ്ഗ മോ ആയിട്ടുള്ള പരാതികളൊന്നും യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
പൊന്നാനി. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


153 


